Reg . No. ml. MMIO 
KL / TV (N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNO 


GOD 


- Muda 
NMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
Joeljo 56 


25th October 2011 
2011 66csomó 25 
3rd Karthika 1933 
1933 Dobovolho 3 


142 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 


Stores Purchase 


Printing Department 


TENDER NOTICE 

[No. 31/2011 -12 ] 
No . 25565 /2011/G2. 

12th October 2011 . 
Sealed tenders superscribed as short tender 
No. 31 /2011- 12 for the supply of spiral binding of 
approximate 12500 Nos. of Daily Remembrancer 2012 . The 
work includes the spiral binding of Daily Remembrancer of 
size 28 cm . width and 7 mm . thickness. The work should 
be done at the Government Central Press, 
Thiruvananthapuram and should be completed within 15 
days from the date of receipt of work order . The tender 
should reach this office on or before 28 - 10 -2011 at 2 p . m . 
and the same will be opened at 3 p . m . on the same day 
in the presence of tenderers or their authorized 
representatives. The tenders shall be submitted in the 
prescribed tender forms which can be had from the office 
of the undersigned on cash payment of 400 + VAT 
(Original) and 200 + VAT (Duplicate ). Neither 
Cheques, Demand Drafts, Postage Stamps, Postal Orders 
etc . towards the cost of forms will be accepted nor 
tender forms will be sent by V . P .P . However the tender 


forms will be supplied to the firm by Registered Post 
subject to a cash payment by Money Order inclusive of 
postal charges of 32 . Money Order for the same will be 
received up to 20 - 10 - 2011 . The tender forms are not 
transferable. An agreement in Kerala Stamp Paper worth 
50 should be executed and samples along with the tender . 
Late tenders and tenders not accompanied by Earnest 
Money Deposit @ 1 % of the total cost drawn in favour 
of the Director of Printing as tenders without preliminary 
agreement in Kerala Stamp Paper worth 50 will not be 
accepted on any account. 

- 2012 വർഷത്തെ ദിനസ്മരണയുടെ സ്പൈറൽ ബൈന്റിംഗ് 
ജോലി ചെയ്യു ന്ന തിലേക്കായി മുദ്രവച്ച ദർഘാസുകൾ 
su1320 A3332m . 28 m .29. 0101020 7 290. 290 . 
- ഘനവുമുള്ള ഏകദേശം 12500 എണ്ണം ദിന സ്മരണകളുടെ 
- സ് പൈറൽ ബൈന്റിംഗ് തിരു വ ന ന്ത പുരം ഗവൺമെന്റ് 

സെൻട്രൽ പ്രസ്സിൽ ചെയ്യേണ്ടതാണ്. വർക്ക് ഓർഡർ ലഭിച്ച് 
15 ദിവസത്തിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കേണ്ടതാണ്. 


ദർ ഘാ സു കൾ 28 - 10 - 2011 - ന് 2 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതും അന്നേദിവസം 3 മണിക്കുതന്നെ ദർഘാസ് 
സമർപ്പിച്ചവരെയോ അവരുടെ പ്രതിനിധികളുടെയോ മുമ്പാകെ 
ടെണ്ടർ തുറക്കുന്നതാണ്. ദർഘാസുകൾ നിർദ്ദിഷ്ട ഫോറ 
ത്തിൽ സാമ്പിൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറങ്ങൾ ഒറിജിനൽ 400 + വാറ്റ് നിരക്കിലും ഡ്യൂപ്ലിക്കേറ്റ് 
200 + വാറ്റ് നിരക്കിലും ഗവൺമെന്റ് സെൻട്രൽ പ്രസ്സിൽനിന്നും 
നേരിട്ട് ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
ചെക്ക്, ഡിമാന്റ് ഡാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ, തപാൽ 
സ്റ്റാമ്പ് മുതലായവ സ്വീക രി ക്കു കയോ, ടി ഫോറങ്ങൾ 
വി . പി . പി. ആയി അയയ്ക്കുകയോ ചെയ്യുന്നതോ അല്ല . 
എന്നാൽ ദർഘാസിന്റെ വില പോസ്റ്റേജ് ചെലവിനുള്ള 32 
സഹിതം മണിയോർഡറായി അയച്ചുതരുന്നപക്ഷം ദർഘാസ് 

ഫോറങ്ങൾ രജിസ്റ്റേർഡ് തപാലിൽ അയച്ചുതരുന്നതാണ്. 
മണിയോർഡർ തുക 2 0 - 10 - 2 011 3 മണിവരെ മാത്രമേ 
സ്വീക രി ക്കു ക യു ള്ളു . ദർഘാസ് ഫോറ ങ്ങൾ കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല . 50- ന്റെ മുദ്രപ്പത്രത്തിലുള്ള സമ്മത 
പ്രതം, മൊത്തം തുകയുടെ 1 % നിരതദ്രവ്യം എന്നിവ ഇല്ലാതെ 
യുള്ള ദർഘാ സുകൾ ഒരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യം അച്ചടി വകുപ്പ് ഡയറക്ടറുടെ 
പേരിൽ മാറാ വുന്ന ഡിമാന്റ് ഡാഫ്റ്റായി വേണം 
നൽകേണ്ടത്. 


Office of the Director 
of Printing, 
Govt. Central Press, 
Thiruvananthapuram . 


- ( Sd .) 
Superintendent of 

Govt. Presses . 


